Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


11th January 2011 
2011 ജനുവരി 11 
21st Pousha 1932 
1932 പൌഷം 21 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Fisheries Department 


തിരുവനന്തപുരം (ദക്ഷിണമേഖല ) ഫിഷറീസ് 
ജോയിന്റ് ഡയറക്ടർ ഫിഷറീസ് സഹകരണ 
- സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 

നടപടിക്രമം 
നമ്പർ എഫ്3 - 337 /2004. 

2010 ഡിസംബർ 15 . 


ഉത്തരവ് നൽകിയിരുന്നു . ടി സംഘത്തിന്റെ പ്രവർത്തനം 
മുന്നോട്ടുകൊണ്ടുപോകുന്നതിന് ഭരണസമിതിയംഗങ്ങൾക്കോ മറ്റ് 
അംഗങ്ങൾക്കോ താൽപ്പര്യമില്ലായെന്നും, തീർത്തും പ്രവർത്തന 
സ്തംഭനം നേരിടുന്ന ടി സംഘം ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 
ഉത്തരവാകണമെന്ന് സൂചന ( 3) പ്രകാരം കൊല്ലം ഫിഷറീസ് 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ശുപാർശ ചെയ്തിരിക്കുന്നു . 


പരാമർശം : - 1. ഈ ആഫീസിലെ 24- 11- 2006 -ാം തീയതിയിലെ 

എഫ്3- 337 / 04 നമ്പർ ഉത്തരവ്. 
2. ഈ ആഫീസിലെ 10 - 2 - 2010 , 16 - 4 - 2010 എന്നീ 
- തീയതികളിലെ ഇതേ നമ്പർഉത്തരവുകൾ. 
3. കൊല്ലം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ6 - 12 -2010- ലെ 

6415 / 2004 നമ്പർ കത്തുംഉള്ളടക്കവും. 


- മേൽ സാഹചര്യത്തിൽ, പ്രവർത്തന സ്തംഭനം നേരിടുന്ന 
ആലപ്പുഴ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ 
സംഘം ക് ളിപ് തം നമ്പർ ഡി .എഫ്. ( ക ) 53 / 92 - ന്റെ 
പ്രവർത്തന സാദ്ധ്യ ത യില്ലായ്മ ബോദ്ധ്യ പ്പെട്ട തി ന്റെ 
അടി സ്ഥാ ന ത്തിൽ ടി സംഘം പ്രവർത്തനം കേരള 
സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ് 71 (2) അനുസരിച്ച് 
സമാ പ് തീ ക രിച്ചുകൊണ്ടും 72 ( 1 ) വകുപ്പ് പ്രകാരം ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി കൊല്ലം ( ഹെഡ്ക്വാർട്ടേഴ്സ്) 
ഫിഷറി ഡെവലപ്മെന്റ് ഓഫീസറെ നിയമിച്ചുകൊണ്ടും 
ഇതിനാൽ ഉത്ത ര വാ കുന്നു . ലിക്വിഡേറ്റർ സംഘ ത്തിന്റെ 
ആസ്തി ബാദ്ധ്യതകൾ ഏറ്റെടുക്കേണ്ടതും ഉത്തരവ് തീയതി 
മുതൽ 2 മാസ ത്തി നു ശേഷം അന്തിമ സമാ പ് തീ ക രണ 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


ഉത്തരവ് 


ആലപ്പുഴമത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ 
സംഘം ക്ളിപ്തം നമ്പർ ഡി . എഫ്. ( ക്യു ) 53 / 92 - ൽ സൂചന (1) 
പ്രകാരം അഡ്മിനിസ്ട്രേറ്ററായി കരുനാഗപ്പള്ളി 2 -ാം ഗ്രേഡ് 
ഫിഷറി ഡെവലപ്മെന്റ് ഓഫീസറെ നിയമിച്ചുകൊണ്ട്ഉത്തരവ് 
പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ അഡ്മിനിസ്ട്രേറ്റർ ടി 
സംഘത്തിന്റെ ചുമതല ഏറ്റെടുത്തതായോ സംഘം ഭരണ 
സമിതിക്ക് രൂപംനൽകുന്നതിന് നടപടി സ്വീകരിച്ചതായോ 
കാണുന്നില്ല . ആയതിൻപ്രകാരം ടി സംഘത്തിൽ 66 -ാം വകുപ്പ് 
പ്രകാരം പരിശോധന നടത്തുന്നതിന് സൂചന (2 ) പ്രകാരം 


ഫിഷറീസ് ജോയിന്റ് ഡയറക്ടറാഫീസ് 
(ദക്ഷിണമേഖല ), 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
ഫിഷറീസ് ജോയിന്റ് 
ഡയറക്ടർ/ ഫിഷറീസ് 
സഹകരണ സംഘം 

രജിസ്ട്രാർ. 


11th JAN. 2011 ). 


FISHERIES DEPARTMENT 


- ക്ലെയിം നോട്ടീസ് 
നമ്പർ എഫ് 2 - 1598 / 2010 . 

- 2010 ഡിസംബർ 15. 
- കോവളം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡി. എഫ്. ( റ്റി ) 9 / 92 സംഘത്തിന്റെ 
പ്രവർത്തനം നിർത്തൽ ചെയ്തതുകൊണ്ടും വിഴിഞ്ഞം ഫിഷറീസ് 
സീനിയർ സഹ ക ര ണ സംഘം ഇൻസ്പെക്ടറെ സംഘം 
ലിക്വി ഡേ റ്റ റായി നിയ മി ച്ചു കൊണ്ടും 7 - 12 - 2 0 06 - ല 
എഫ്3 / 2699 / 99 -ാം നമ്പർ ഉത്തരവ് പ്രകാരം ഫിഷറീസ് 
ജോയിന്റ് ഡയറക്ടർ (ദക്ഷിണമേഖല ) , തിരുവനന്തപുരം 
ഉത്ത ര വാ യിട്ടു ള്ളതാകുന്നു . സംഘംവക റിക്കാർഡു കൾ 
ലിക്വിഡേറ്റർ ചാർജ്ജ്ഏറ്റെടുത്തിട്ടുള്ളതുമാകുന്നു . പ്രസ്തുത 
സംഘ ത്തിൽ നിന്നും ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
അവകാശങ്ങൾ ലഭിക്കാനുണ്ടെങ്കിൽ ആ വിവരം നേരിട്ടോ 
രേഖാമൂലമോ സംഘം ലിക്വിഡേറ്ററെ അറിയിക്കേണ്ടതാണ്. 

സംഘംവക ഏതെങ്കിലും റിക്കാർഡുകളോ ആസ്തികളോ 
കൈവശമുള്ളവർ ആയവ 15 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
ലിക്വിഡേറ്ററെ ഏൽപ്പിക്കേണ്ടതുമാണ്. 


- ( ഒപ്പ്) 

ലിക്വിഡേറ്റർ 
വിഴിഞ്ഞം ഫിഷറീസ് സീനിയർ ( സീനിയർ ഫിഷറീസ് 
സഹകരണസംഘം ഇൻസ്പെക്ടറുടെ സഹകരണസംഘം 
ഓഫീസ്, തിരുവനന്തപുരം. 

ഇൻസ്പെക്ടർ). 


